Kerala Gazette No . 25 dated 21st June 2011 . 


PART I 


0:ക 
രCOVERNME 


പ 


T 


, 


SNT OF KER 


റവന്യു (എഫ്) വകുപ്പ് 


നമ്പർ ജി . ഒ. ( എം .എസ്.) 157 / 11 / ആർ. ഡി . തിരുവനന്തപുരം, 2011 മാർച്ച് 24. 

16 - 4 - 1985 - ലെ 16 -ാം നമ്പർ കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച 12 - 2 - 1985 - ലെ 
ജി . ഒ . ( എം .എസ്. ) 142 / 85 / ആർ. ഡി . നമ്പർ സർക്കാർ വിജ്ഞാപനത്തിൽ ആലപ്പുഴ 
ജില്ലയിൽ ചേർത്തല താലൂക്കിൽ വയലാർ മേക്ക് വില്ലേജിനെ കടക്കരപ്പള്ളി, പട്ടണക്കാട് 
എന്നീ വില്ലേജുകളാക്കി വിഭജിച്ച് ഉത്തരവായിരുന്നു . പ്രസ്തുത വിജ്ഞാപനത്തിൽ 
ചില അപാകതകൾ വന്നതായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതിനാൽ പ്രസ്തുത അപാകതകൾ 
പരിഹരിച്ച് 20- 6- 2000- ലെ 25 -ാം നമ്പർ കേരളാ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 9 -6 - 2000 - ലെ 
ജി. ഒ. ( എംഎസ്.) 172/ 2000 /റവന്യൂ നമ്പർ പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു . 
എന്നാൽ ഈ വിജ്ഞാ പ ന ത്തിലും ചില അ പാ ക ത ക ൾ കണ്ട തി നാൽ 
ഈ അപാകതകൾ പരിഹരിച്ച് താഴെകാണുന്ന വിധം ഉട നടി പാബല്ല്യത്തിൽ 
വരത്തക്കവണ്ണം തിരുത്തൽ വരുത്തി വിജ്ഞാപനം പുറപ്പെടുവിയ്ക്കുന്നു. 
താലൂക്കിന്റെ നിലവിലുള്ള വിഭജനത്തിന് പുതിയ വില്ലേജിൽ വില്ലേജിന്റെ 
പേര് - വില്ലേജിന്റെ ശേഷമുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ആസ്ഥാനം 

പേര് വില്ലേജിന്റെ പേര് സർവെ നമ്പരുകൾ 
- ( 2) 

( 3 ) 
ചേർത്തല വയലാർ പട്ടണക്കാട് സർവെ നമ്പർ 1 മുതൽ വെട്ടയ്ക്കൽ 
മേക്ക് 

44 വരെ, 45 ഭാഗം 
(3 ഏക്കർ 78 സെന്റ്), 
46, 47 , 71 മുതൽ 131 
വരെ, 146 മുതൽ 198 
വരെ, 238 മുതൽ 258 
വരെ, 329 മുതൽ 434 
വരെ, 455 / 1 ഭാഗം 
( 04 ഹെക്ടർ 41 ആർസ് 
01 ച .മീറ്റർ) 


( 1) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


ചേർത്തല 


- വയലാർ കടക്കരപ്പള്ളി സർവ്വ നമ്പർ 45 ഭാഗം കടക്കരപ്പള്ളി 
മേക്ക് 

( 1 ഏക്കർ 41 സെന്റ്), 
48 മുതൽ 70 വരെ, 
132 മുതൽ 145 വരെ, 
199 മുതൽ 237 വരെ, 
259 മുതൽ 328 വരെ, 
435 മുതൽ 454 വരെ, 
455 /1 ( 16 ഹെക്ടർ 
46 ആർസ് 76 ച . മീറ്റർ) 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ഡോ . നിവേദിത പി . ഹരൻ, 
അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


